Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക്ക 
NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


28th May 2013 
2013 മേയ് 28 
7th Jyaishta 1935 
1935 ജ്യേഷ്ഠം 7 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിന്റെ കാര്യാലയം, 

കോഴിക്കോട് 


2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമം 
| ( 2012 - ലെ 18 -ാം നിയമം) വകുപ്പ് 3 പ്രകാരം 


1947 - ലെ വ്യവസായ തർക്ക നിയമത്തിൻകീഴിലെ 
ട്രൈബ്യൂണൽ 1948 - ലെ എംപ്ലോയീസ് ഇൻഷ്വറൻസ് 

നിയമത്തിൻകീഴിലെ കോടതി. 


കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ 


II & III- ൽ പ്രതിപാദിച്ച തൊഴിൽ തർക്കങ്ങളിൽ തീർപ്പ് 
കൽപ്പിക്കുന്നതിനായി വകുപ്പ് 10 (1) പ്രകാരം കേരള സർക്കാർ 
റഫർ ചെയ്യുന്ന തൊഴിൽ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. 

- (2) മേൽ നിയമത്തിൽ വരുത്തിയ ഭേദഗതിക്കനുസൃത 
മായി തൊഴിലാളികൾക്ക് വകുപ്പ് 2എ - യിൽ പരാമർശിച്ച 
തർക്കങ്ങളുംആയി ബന്ധപ്പെട്ട് അനുരഞ്ജന ഉദ്യോഗസ്ഥൻ 
മുൻപാകെ സമർപ്പിച്ച ഹർജിയിൽ 45 ദിവസത്തിനകം തീർപ്പു 
ണ്ടാകാത്ത പക്ഷം നേരിട്ട് ഈ ട്രൈബ്യൂണൽ മുൻപാകെ 
തർക്കത്തിൽ തീരുമാനമെടുക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കാ 
- വുന്നതാണ്. 


- I. വ്യവസായ ട്രൈബ്യൂണൽ, കോഴിക്കോട് 


(1) 1947 - ലെ വ്യവസായ തർക്ക നിയമത്തിലെ വകുപ്പ് 
7എ പ്രകാരം നിയമിക്കപ്പെട്ട അധികാരിയാണ് ഇൻഡസ്ട്രിയൽ 
ട്രൈബ്യൂണൽ. വ്യവസായ തർക്ക നിയമത്തിലെ ഷെഡ്യൂൾ 


II. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷ്വറൻസ് കോടതി, കോഴിക്കോട് 

(1) 1948 - ലെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷ്വറൻസ് നിയമ 
ത്തിലെ വകുപ്പ് 74 പ്രകാരം നിയമിക്കപ്പെട്ട ജഡ്ജി മേൽ 
ആക്ടിലെ വകുപ്പ് 75നുകീഴിൽ വരുന്ന വിഷയങ്ങളുമായി 
ബന്ധപ്പെട്ടുവരുന്ന അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നു . 

(2) കൂടാതെ തൊഴിലാളികൾക്ക് സ്ഥിര അവശത സംഭവിച്ച 
തി നുള്ള ആ നു കൂല്യം ലഭി ക്കു ന്ന തു മാ യി ബന്ധ പ്പെട്ട 
മെഡിക്കൽ ബോർഡിന്റെ തീരു മാ ന ത്തിൽ ആക്ഷേപം 
ഉണ്ടെങ്കിൽ പരാതിക്കാരന് മെഡിക്കൽ അപ്പീൽ ട്രൈബ്യൂണൽ 
മുൻപാകെയോ അല്ലെങ്കിൽ ഇൻഷ്വറൻസ് കോടതി ജഡ്ജ് 
മുൻപാകെ നേരിട്ടോ അപ്പീൽ ഹർജി ബോധിപ്പിക്കാവുന്നതാണ്. 
മെഡിക്കൽ അപ്പീൽ ടബ ണ ലിന്റെ വിധിക്കെ തിരെ 
ആക്ഷേപം വല്ലതുമുണ്ടെങ്കിൽ അതും ഇൻഷ്വറൻസ് ജഡ്ജി 
മുൻപാകെ അപ്പീൽ മുഖേന ബോധിപ്പിക്കാവുന്നതാണ്. 

മേൽ I, II ഖണ്ഡികകളിൽ പരാമർശിച്ച് അധികാരിയുടെ 
നടപടികൾ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാകുന്നു . അധികാര 
പരിധി കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ 
റവന്യൂ ജില്ലകളാണ്. 
ഈ കാര്യാലയത്തിൽനിന്നും ലഭിക്കുന്ന സേവനങ്ങൾ 
- 1. 1947 - ലെ തൊഴിൽതർക്ക് നിയ മ ത്തിൻ കീഴിലെ 
കേസുകളുമായി ബന്ധപ്പെട്ട രേഖകളുടെയോ ഉത്തരവിന്റെയോ 
സർട്ടിഫൈചെയ്ത പകർപ്പു കൾ 1957 - ലെ ID ചട്ടം 27 
അനുസരിച്ച് ആവശ്യമായ ഫീസ് ഓഫീസിൽ സ്വീകരിച്ച് 
പകർപ്പ്2 ആഴ്ചയ്ക്കകംനൽകുന്നതാണ്. പ്രസ്തുതപകർപ്പുകൾ 
അടിയന്തിരമായി ലഭിക്കേണ്ടുന്ന സാഹചര്യത്തിൽ 20 രൂപ 
അധിക മായി ഒടുക്കേണ്ടതും അത്തരം അപേക്ഷ ക ളിൽ 
പകർപ്പുകൾ ഒരാഴ്ചയ്ക്കകംനൽകുന്നതുമായിരിക്കും. 

2. ESI കോടതി മുൻപാകെയുള്ള കേസുക ളു മായി 
ബന്ധപ്പെട്ട് ലഭിക്കുന്ന, ഉത്തരവിന്റെയോ രേഖകളുടെയോ 
സർട്ടിഫൈ ചെയ്ത പകർപ്പിന് അപേക്ഷകളിൻമേൽ നിലവിൽ 
നിർദ്ദേശിക്കപ്പെട്ട ഫീസ് കോർട്ട് ഫീ സ്റ്റാമ്പ്മുഖേന സ്വീകരിച്ച് 
10 ദിവ സ ത്തി നകം നൽകു ന്ന താ ണ് . മേൽ പകർപ്പു കൾ 
ഓരോന്നിനും 5 രൂപ അധികം നൽകുന്ന പക്ഷം അവ 48 
മണിക്കൂറിനകം നൽകുന്ന താ യി രിക്കും. 12 മാസം മുമ്പ് 
കോടതി മുൻപാകെ സമർപ്പിക്ക പ്പെട്ട രേഖ ക ളു ടെയോ 
അല്ലെങ്കിൽ കോടതി 12 മാസം മുൻപ് പുറ പ്പെ ടു വിച്ച 
വിധിയുടെയോ, ഉത്തരവിന്റെയോ പകർപ്പുകൾ ലഭിക്കുവാൻ 
5 രൂപ അ ധി ക മാ യി തിരച്ചിൽ ഫീസ് ഇനത്തിൽ 
ഒടുക്കേണ്ടതും ആകുന്നു . 
നിയുക്ത ഉദ്യോഗസ്ഥർ 


- കേരള സംസ്ഥാന സേവനാവകാശ ചട്ടം 2012 3 പ്രകാരം 
അധികാരപ്പെട്ട ഉദ്യോഗസ്ഥയായി ഈ ഓഫീസിലെ ക്ലാർക്കായ 
ശ്രീമതി കെ . കെ . രജനിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു . 
ഒന്നാം അപ്പീൽ അധികാരി 

ശശീന്ദൻ, എം ., സൈകട്ട റി , ഇൻ ഡ സ് ടി യിൽ 
ട്രൈബ്യൂണലിന്റെ കാര്യാലയം, കോഴിക്കോട്. 
രണ്ടാം അപ്പീൽ അധികാരി 

- കെ . വി. രാധാകൃഷ്ണൻ, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ആന്റ്ജഡ്ജ് 
എംപ്ലോയീസ് ഇൻഷ്വറൻസ് കോടതി. 


കോഴിക്കോട്. 


